PART IV 
Private Advertisements and Miscellaneous Notifications 


- തിരുവനന്തപുരം ജില്ലാകോടതി- II മുമ്പാകെ 

- 0 . P. [ G & W ] നമ്പർ 77/ 07 


ഹർജിക്കാർ: 


മിനി, 
| T. C. 16/1199 ( 7), 
കുരുക്കുവിളാകം, ജഗതി, 
തെക്കാട്. 


എതിർകക്ഷി: - ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 


ടി നമ്പ രിൽ മെ നർ മക്കൾ ശ്യാമിലി, ശ ര ത് കു മാർ 
എന്നിവരുടെ പി താ വ് കെ . ശശീന്ദ്രൻ 5 - 11 - 2 0 0 2 - ൽ മരിച്ചു 
പോയതിനാൽ ടിയാനവകാശപ്പെട്ട 2 സെന്റ് വസ്തുവിൽ ടി മൈനറുകൾക്ക് അവകാ 
ശപ്പെട്ട 2 /3 ഭാഗം ( സർവ്വേ നമ്പർ 169/7 മലയിൻകീഴ് വില്ലേജ്) വസ്ത വില്ക്കുന്നതിന് 
മാതാവായ ഹർജിക്കാരിയെ അനുവദിച്ച് ഉത്തരവുണ്ടാകണമെന്ന്അപേക്ഷ ബോധിപ്പി 
ച്ചിരിക്കുന്നതിനാൽ അപേക്ഷ അനുവദിക്കുന്നതിന് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ 
അവർ 2007-ാമാണ്ട് സെപ്റ്റംബർ മാസം 26 -ാം തീയതി രാവിലെ 11 മണിക്ക് നേരിട്ടോ 
അഡ്വക്കേറ്റ് മു ഖാ ന്തി രമോ ഹാജ രാ യി തർക്കം കൊടു ക്കേ ണ്ടതും അല്ലാ ത്ത 
പക്ഷം ആർക്കും തർക്കമില്ലെന്ന് കണ്ട് ഹർജി അനുവദിക്കേണ്ടതും ആകുന്നു . 


- ജി . മന്മഥൻ നായർ, 
ഹർജികക്ഷിഭാഗം അഡ്വക്കേറ്റ്. 


തിരുവനന്തപുരം ജില്ലാകോടതി II മുമ്പാകെ 

0 . P . [ G & W ] നമ്പർ 79/ 07 


ഹർജിക്കാരി : 


വനജകുമാരി, 

@ വനജ , T. C . 16/ 1199 ( 5) , 
കുരുക്കുവിളാകം, ജഗതി, 

തെക്കാട്. 


എതിർകക്ഷി: ഇല്ല. 

സകലമാനപേരെയും തെര്യപ്പെടുത്തുന്നത്. 

ടി നമ്പർ മൈനർ അഞ്ചുവിന്റെ പിതാവ് തങ്കപ്പൻ നായർ 20 -7 - 2001- ൽ മരിച്ചുപോയ 
തിനാൽ ടിയാനവകാശപ്പെട്ട 3 സെന്റ് വസ്തുവിൽ ടി മൈനർക്ക് അവകാശപ്പെട്ട 1/ 3 - ന് 
( 1 സെന്റ്) ( സർവെ നമ്പർ 169 / 7, മലയിൻകീഴ് വില്ലേജ്) വസ്ത വിലക്കുന്നതിന് മാതാ 
വാ യ ഹർ ജി ക്കാ രിയ 

അ നു വ ദി ച്ച് 
ഉത്തരവുണ്ടാകണമെന്ന് അപേക്ഷ ബോധിപ്പിച്ചിരിക്കുന്നതിനാൽ അപേക്ഷ അനുവദിക്കുന്ന 
തിന് ആർക്കെങ്കിലും തർക്കമുണ്ടെങ്കിൽ അവർ 2007-ാമാണ്ട് സെപ്റ്റംബർ മാസം 26 -ാം 
തീയതി രാവിലെ 11 മണിക്ക് നേരിട്ടോ അഡ്വക്കേറ്റ് മുഖാന്തിരമോ ഹാജരായി തർക്കം 
കൊടുക്കേണ്ടതും അല്ലാത്തപക്ഷം ആർക്കും തർക്കമില്ലെന്ന് കണ്ട് ഹർജി അനുവദിക്കേ 
ണ്ടതും ആകുന്നു . 

ജി . മന്മഥൻ നായർ, 
ഹർജികക്ഷിഭാഗം അഡ്വക്കേറ്റ്. 


തൃശ്ശൂർ സബ്ബ് കോടതി മുമ്പാകെ 
ഇൻസോൾവൻസി 0 . P. 3/01 


ഹർജിക്കാരൻ : 

തലപ്പിള്ളി താലൂക്ക്, കുന്ദംകുളം 
വില്ലേജ്, കിഴൂർ ദേശത്ത് പുലിക്കോട്ടിൽ 
കൊച്ചുണ്ണിഎന്ന വറീത് മകൻ 
പി. വി . ജോബ് 


എതിർകക്ഷികൾ : 

ടി . എം . ആൻഡ്രസ്, തരകൻ ഹൗസ്, 
- പയ്യൂർ പി. ഒ., കൂനംമൂച്ചി, തൃശ്ശൂർ 

-- മുതൽപേർ. 
- മേൽനമ്പരിലെ ഹർജിക്കാരനായ പി. വി . ജോബ് s/o കൊച്ചുണ്ണി എന്ന വറീത്, 
പുലിക്കോട്ടിൽ ഹൗസ്, കുന്ദംകുളം എന്നവർക്ക് അവകാശപ്പെട്ടതായ വസ്തുവകകൾ 
ഒഫീഷ്യൽ റിസീവറെ ഏൽപ്പിച്ച് ആസ്തികളും ബാധ്യതകളും തിട്ടപ്പെടുത്തി ഹർജി 
ക്കാ ര ന് അ വ കാ ശ പ്പെട്ട 

വകകൾ 

വിൽപ്പിച്ച് 
കട ബാധ്യ ത കൾ 

അ വ സാ നി പ്പിച്ച് ഹർ ജി ക്കാ രന 
ഇൻസോൾവന്റായി പ്രഖ്യാപിച്ചുകിട്ടുന്നതിന് ബോധിപ്പിച്ച മേൽ നമ്പർ ഹർജി 25 - 9 
- 2007 -ാം തീയതിയിലേക്ക് വച്ചിരിക്കുന്ന വിവരം ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 
ടി കാര്യത്തിൽ ആർക്കെങ്കിലും ആക്ഷേപംഉണ്ടെങ്കിൽ ടി തീയതി രാവിലെ 11 
മണിക്ക് കോടതിയിൽ ഹാജരായി ബോധിപ്പിക്കേണ്ടതാണെന്ന വിവരം ഇതിനാൽ 
അറിയിച്ചുകൊള്ളുന്നു . 

എം . വി . ഗോപാലകൃഷ്ണ ൻ, 
10 - 8 - 2007. 

ഹർജിഭാഗം അഡ്വക്കേറ്റ്. 


